സ്റ്റാഫ്‌ ലേഖകന്‍ 





ബീന്റിക്റിന്മന 


ഇരുപതാം നൂറ്റാണ്ടില്‍ രചിക്ക 

പ്പെട്ട ഏറ്റവും മനോഹരങ്ങളായ 
ഷ്‌ ഇന്ത്യന്‍ കവിതകളുടെ അസുലഭ 

സമുച്ചയമാണ്‌ ഓക്‌സ്‌ഫോര്‍ഡ്‌ 
ബുക്സ്‌ പുറത്തിറക്കിയിരിക്കുന്ന “മോഡേണ്‍ 
ഇന്ത്യന്‍ പോയട്രി. പതിന്നാല്‌ ഇന്ത്യന്‍ ഭാഷക 
ളില്‍നിന്നുള്ള കവിതകളുടെ ഇംഗ്ളീഷ്‌ വിവര്‍ത്ത 
നവും ഒപ്പം ഇന്ത്യന്‍ കവികളുടെതന്നെ ഇംഗ്ളീഷ്‌ 
കവിതകളും അടങ്ങിയ അപൂര്‍വ്വസുന്ദരമായ ഈ 
ആന്തോളജി ലോകവായനാസമൂഹത്തിനിടയില്‍ 
ഇന്ത്യയ്ക്ക്‌ അഭിമാനിക്കാവുന്ന ഒരു സാന്നിദ്ധ്യമാ 
യിരിക്കും. ഏകദേശം നൂറ്റി ഇരുപത്തിയഞ്ചോളം 
കവികളുടെ കവിതകള്‍ ഈ സമാഹാരത്തിലു 
ണ്ട്‌. കഴിഞ്ഞ ഒരു നൂറ്റാണ്ടുകാലം ഇന്ത്യയില്‍ നി 
ലനിന്നിരുന്ന വിവിധ കാവ്യാവിഷ്കാര സന്്രദായ 
ങ്ങളേയും ശൈലീവൈവിധ്യങ്ങളേയും സമഗ്രമാ 
യി ഉള്‍ക്കൊണ്ടിട്ടുള്ള ഈ പുസ്തകം ഇന്ത്യന്‍ 
കാവ്യരചനയെക്കുറിച്ച്‌ ഉന്നതമായ ഒരു പരിപ്രേ 
ക്ഷ്യം അവതരിപ്പിക്കുന്നു. 

ഈ നൂറ്റാണ്ടിന്റെ ആദ്യപാദത്തില്‍ ഇന്ത്യന്‍ 
കാവ്യരംഗത്തു ശോഭിക്കുകയും അവിസ്മരണീയ 
മായ സംഭാവനകള്‍ നല്കുകയും ചെയ്ത രബീന്ദ്ര 
നാഥ ടാഗോറും സുബ്രഹ്മണ്യഭാരതിയും ഉള്‍ 
പ്പെട്ട ആദ്യ തലമുറ മുതല്‍ ജി. ശങ്കരക്കുറുപ്പും 
കൈഫി ആസ്മിയും ഉള്‍പ്പെട്ട രണ്ടാം തലമുറയും, 
ബാലാമണിഅമ്മ മുതല്‍ അമൃതാപ്രീതവും രേവ 
തീദേവിയും സാവിത്രീരാജ്ീവനും ഉള്‍പ്പെട്ട മുന്നാം 
തലമുറവരെയുമുള്ള കവികളുടെ ഭാവാക്ഷരികളി 
ലൂടെ ഈ സമഹാരം കടന്നുപോകുന്നു. ഒപ്പം 
ഇന്ത്യ, നോര്‍ത്ത്‌ അമേരിക്ക, യുറോപ്പ്‌ എന്നിവിട 

:ങളില്‍നിന്നായി ഏകദേശം എഴുപതോളം വിവർ 
ത്തകരുടെ സാന്ദര്യപൂര്‍ണ്ണവും ജാഗ്രത്തുമായ ഭാ 
ഷാത്തരീകരണം മോഡേണ്‍ ഇന്ത്യന്‍ പോയി 
യെ കുടുതല്‍ സമ്പന്നമാക്കുന്നു. 

പുസ്തകത്തിന്റെ പ്രധാന സവിശേഷത, വ്യ 

' തൃസ്ത കാവ്യസമ്പ്രദായങ്ങളേയും കാവ്യവികാ 

സത്തേയും സുക്ഷ്മാസ്വാദനത്തിനു യോജ്യമാകും 
വിധം എട്ടു ഖണ്ഡങ്ങളായി തിരിച്ചിരിക്കുന്നു 
എന്നതാണ്‌. പ്രണയവും ആഗ്രഹവും, സര്‍ഗ്ഗകി 
യയും ഭാവനയും, അറിവിന്റെയും മനസ്സിലാക്കലി 
ന്റെയും സംഘര്‍ഷം. പ്രകൃതിയും പരിസ്ഥിതി 





യും, മനുഷ്യസംസ്‌കാരത്തിന്റെ സ്വാതന്ത്യം എന്നി ! 
ങ്ങനെ വൃത്യസ്ത വൃവഹാരങ്ങളിലൂടെ സഞ്ചരി | 
ച്ച്‌ ഭിന്നമായ ആശയവിനിമയം നിര്‍വ്വഹിക്കുന്ന | 
അതന്യത ഈ ഗന്ഥത്തിലെ ഓരോ കവിതയും | 


' പുലര്‍ത്തുന്നു. ആധുനിക കാവ്യനിര്‍വ്വഹണത്തി | 
t 


ന്റെ സവിശേഷസങ്കേതങ്ങളെ സന്ദര്യഭദാതയോ | 
ടെ ആവിഷ്കരിക്കുന്ന 
ഇന്ത്യന്‍ കവിതകളുടെ ഒരു 
പരിച്ഛേദംതന്നെയാണ്‌ 
ഈ സമാഹാരം, 
കവിതകളുടെ തിര 
ഞ്ഞെടുപ്പില്‍ അസാധാര 
ണമായ മൃതൃത ഈഗ്ര 
ന്ഥത്തിന്റെ നീര്‍മ്മാതാ 
ക്കള്‍ പുലര്‍ത്തിയിട്ടുണ്ട്‌. 
ഓരോ ഭാഷയിലെയും പ്ര 
ശസ്തരായ കവികളുടെ 
കവിതകളാണ്‌ ഗ്രന്ഥത്തി 
ലേക്കു തിരഞ്ഞെടുത്തിട്ടു 
ള്ളത്‌. വ്യത്യസ്ത സാമു 
ഹിക സാമ്പത്തിക സാം 
സ്‌കാരിക സ്മഥഹചര്യങ്ങ 
ളില്‍ രൂപപ്പെട്ട കവിതക 
ഉടെ ഈ ആന്തോളജി 
ദേശീയ സംസ്കാരത്തി 
ന്റെവൈവിധ്യാത്മകതയെ 
പ്രത്യക്ഷികരിക്കുന്നതില്‍ 
വിജയിക്കുന്നു. വിനയ്‌ 
ധാര്‍വാഡ്കറും എ.കെ. രാമാനുജവും ചേർന്നാ 
ണ്‌ കവിതകള്‍ തിരഞ്ഞെടുത്തിട്ടുള്ളത്‌. 1993 ജൂ 
ലൈ 13-ന്‌ ചിക്കാഗോയില്‍ വച്ച്‌ ശ്രീ. എ.കെ. രാ 
മാനുഇം അന്തരിച്ചു. അദ്ദേഹത്തിന്റെ ഓര്‍മ്മയ്ക്കാ 
യി കൃതി സമര്‍പ്പിക്കപ്പെട്ടിരിക്കുന്നു. 
മലയാളകവിതയ്ക്ക്‌ ഗാരവതരമായ പ്രാധാ 
ന്യം ഈ സമാഹാരത്തില്‍ ലഭിച്ചിട്ടുണ്ടെന്നതാണ്‌ 
ഏറ്റുവും സന്തോഷകരമായ കാര്യം. ജി. ശങ്കരക്കു 
റുപ്പ്‌, ബാലാമണിത്മ, അയ്യപ്പപ്പണിക്കര്‍, സച്ചി 
ദാനന്ദന്‍, സാവിത്രീരാജീവന്‍. എന്നിവരുടെ മല 
യാള കവിതകളുടെ വിവര്‍ത്തനംകുടാതെ ശ്രീമതി 
മീനാ അലക്സാണ്ടറും കമലാദാസും എഴുതിയ | 
ഇംഗ്ളീഷ്‌ കവിതകളും കേരളത്തിന്റെ സംഭാവന | 


OG 






















യായി ഈ ഗന്ഥത്തിലുണ്ട്‌. ബാലാമണിഅമ്മയു 
ടെ ന മൈ ഡോട്ടര്‍”, കമലാദാസിന്റെ “ഹോട്ട്‌ 
നൂണ്‍ ഉന്‍ മലബാര്‍”, സച്ചിദാനന്ദന്റെ 'ജെനിസി 
സ്‌. ശങ്കരക്കുറുപ്പിന്റെ 3 മാസ്‌റ്റര്‍ കാര്‍പ്പന്റര്‍', അ 
യുപ്പപ്പണിക്കരുടെ 'ദ ഇറ്റ്ച്‌. സാവിത്രീരാജീവന്റെ 
“എ പെയര്‍ ഓഫ്‌ ഗ്ളാസസ്‌, മീനാ അലക്സാണ്ട 
റുടെ ഹെര്‍ ഗാര്‍ഡന്‍' തു 
ടങ്ങിയ കവിതകളാണ്‌ മല 
യാളഭാഷയെ പ്രതിനിധീ 
കരിക്കുന്നത്‌. ജിയുടെ പെ 
രുത്തച്ചന്‍ എന്ന കവിത വി 
വര്‍ത്തനം ചെയ്തിരിക്കു 
ന്നത്‌ ഡോക്ടര്‍ കെ.എം 
ജോര്‍ജും എ.കെ. രാമാനു 
ജവും ചേര്‍ന്നാണ്‌. അയ്യ 
പ്പപ്പണിക്കരും സച്ചിദാന 
ന്ദനും ബാലാമണിഅമ്മയും 
കവിതകള്‍ സ്വന്തമായി വി 
വര്‍ത്തനം ചെയ്തപ്പോള്‍ 
സാവിത്രീരാജീവന്റെ 
കവിത അയുപ്പപ്പണിക്കരും 
. അര്‍ലീന്‍ സെയ്ദും ചേര്‍ 
ന്നു തര്‍ജ്ജമ ചെയ്തിരി 
ക്കുന്നു, ശങ്കരക്കുറുപ്പിനേ 
യും ബാലാമണിഅമ്മയേ 
യും ഒഴിച്ചുനിര്‍ത്തിയാല്‍ 
അയ്യപ്പപ്പണിക്കര്‍ മുതല്‍ 
സാവിത്രിരാജീവന്‍ വരെ 
യുള്ളവര്‍ മലയാളകവിതയുടെ ആധുനികഘട്ടത്തെ 
പ്രതിനിധാനം ചെയ്യുന്നവരാണല്ലോ. നവീനമായ 
ഭാവുകത്വവും ആഖ്യാനവുംകൊണ്ട്‌ മലയാള കാ 
വ്യരംഗത്തു ശ്രദ്ധേയരായിത്തീര്‍ന്ന ഈ കവികളു 
ടെ കാവ്യങ്ങള്‍ മറ്റു പല ഭാഷാ-സാഹിത്യങ്ങളു 
മായി താരതമ്യം ചെയ്യുമ്പോള്‍ തനതായ സുര്യ 
ഭദ്രതയും ചിന്താദ്ദതയുംകൊണ്ടു ശ്രേഷ്ഠതര്മാ 
യിരിക്കുന്നു എന്നു പറഞ്ഞാല്‍, അതൊരു സങ്കു 
ചിത സമീപനമായി കാണേണ്ടതില്ല. വിവിധ വൈ 
ജ്ഞാനിക മേഖലകളുമായും കലാസങ്കേതങ്ങ 
ളൂമായും മലയാളി നടത്തുന്ന ധൈഷണികമായ 
ഇടപെടലിന്റെ സാദ്ധ്യതകള്‍ ആ ഭാഷാസാഫി 
തൃത്തിനുണ്ടാവുന്നത്‌ സ്വാഭാവികമാണല്ലോ. 


Cts” co dsbal 22. 





ശക്തിയും വൈഷയികാഹ്‌ളാദവും 
ക ഒരുമിച്ചു ചേരുമ്പോള്‍ അത്‌ മാനസിക 
8 മായ ആകുലതയും സുനിശ്ചിതമായ 
ഞന വേദനയും ഉളവാക്കും. എന്റെ അത്യാ 
യാസമാര്‍ന്ന ഞരമ്പുകള്‍ ഇപ്പോള്‍ ശബ്ദായമാനവും 
വേദനാജനകവുമായ സ്പന്ദനങ്ങളേ ഉളവാക്കുന്നുള്ളു. 
ഇപ്പോള്‍. അന്തരീക്ഷത്തിന്റെ ഗഹനത എന്നില്‍ 
പേടിയേ ഉണ്ടാക്കുന്നുള്ളു. അതിന്റെ സുവ്യക്ത എനി 
ക്കു കോപാവേശം ഇനിപ്പിക്കുന്നു. സമുദ്രത്തിന്റെ അ 
“ സംവേദനത്വവും ആ ദൃശ്യത്തിന്റെ സ്ഥിരാവസ്ഥയും 
എന്നെ അരോചകത്വത്തിലേക്കു നയിക്കുന്നു... അന്തമി 
ല്ലാത്ത രീതിയില്‍ നമ്മള്‍ കഷ്ടപ്പെടേണ്ടതുണ്ടോ? അ 
 ല്ലേജില്‍ സൌന്ദരയത്തില്‍നിന്ന്‌ അവസാനമില്ലാത്ത രീതി 
യില്‍ ഓടിപ്പോകേണ്ടതുണ്ടോ?.... ഈന്ദര്യത്തെക്കുറി 
ച്ചുള്ള പഠനം സമരമാണ്‌. അതില്‍ കലാകാരന്‍ പേടി 
കൊണ്ടു നിലവിളിക്കുന്നു; പരാജയപ്പെടുന്നതിനു 
മുന്‍പ്‌.” 
ഫ്രഞ്ച്‌ കവി ബോദലേര്‍ പറഞ്ഞതാണിത്‌. സന 
. രൃത്തോടു സംഘട്ടനം ചെയ്ത്‌ നിലവിളിയോടെ പലാ 





യനം ചെയ്യുകയും അതിനു മുന്‍പ്‌ തോല്പിക്കപ്പെടുക |. 


യും ചെയ്ത ഒരു യുവാവിന്റെ കഥ പറയുകയാണ്‌ ശ്രീ. 
സുമതീന്ദ നാഡിഗ എന്ന കന്നട സാഹിത്യകാരന്‍. (കു 
കരുമം വാരികയിലെ “ചന്ദ്രനില്ലാത്ത രാത്രി” എന്ന ചെറു 
കഥ. തര്‍ജ്ജമ ശ്രീ.വി.ഡി.കെ.നമ്പ്യാരുടേത്‌.) 
കൂരിരുട്ട്‌. മഴ തക്ര്‍ത്തു പെയ്യുന്നു. ഇടയ്ക്കുണ്ടായ 
മിന്നല്‍പ്പിണര്‍ മുറ്റത്തുനില്ക്കുന്ന വെള്ളറോസാപ്പുവി 
നെ സ്വര്‍ണ്ണമാക്കി മാറ്റുന്നു. അതുപോലെ ഒരുത്തന്റെ 
- ജീവിതത്തില്‍ ഒരു സുന്ദരി സ്വര്‍ണ്ണപ്രഭ പരത്തുന്നു. 
മിന്നല്‍ അപ്രതൃക്ഷമാകുമ്പോള്‍ അന്ധകാരത്തില്‍ പൂവ്‌ 
അപ്രത്യക്ഷമാകുന്നതുപോലെ അവളെക്കണ്ട്‌ ഹര്‍ഷാ 
തിശയത്തില്‍ വീണ യുവാവും ഇരുട്ടില്‍ മറഞ്ഞുപോകു 
ന്നു. മനുഷ്യജീവിതത്തില്‍ സര്‍വ്സാധാരണത്വമാവഹി 


ക്കുന്ന ഈ സംഭവത്തെ റഷന്‍ ഫോര്‍മലിസ്റ്റുകള്‍ പറ | 
യുന്നതുപോലെ 'ഡിഫെമിലിയറൈസ്‌' ചെയ്തു കഥാ | 


കാരന്‍ സ്ഫുടീകരിക്കുന്നു. നായികയ്ക്കു രാത്രിയെ 
ന്നും നായകനു ചന്ദ്രനെന്നും പേരിട്ട്‌ കൃത്രിമത്വം വരു 


" ത്തിയിട്ടുണ്ടെങ്കിലും നല്ല കഥയെഴുതാന്‍ കഴിവുള്ളവനാ |. 








അടുത്ത നിമിഷത്തില്‍ 
ഞാന്‍ മണ്ണടിയുമെന്നു 
വന്നാലും “ 
സല്‍മാന്‍ റുഷ്ദി 
സാഹിത്യകാരനാണെന്നു 
സമ്മതിക്കില്ല ഞാന്‍. 
ഒരുതരം 'സ്റ്റില്‍റ്റിഡ്‌ 
റെറ്റിങ്ങിലൂടെ 
(Stilted=Pompous= 
പൊള്ളയായ 
ആഡംബരത്തോടെ) . 
മാന്യന്മാരെ അപവദിക്കു 


' കയാണ്‌ അദ്ദേഹത്തിന്റെ 


ജോലി. മിഡ്നൈറ്റ്സ്‌ 
ചില്‍ഡ്രന്‍ എഴുതി 
ഭാരതത്തെയും അതിന്റെ 
സമുന്നതരായ 
നേതാക്കന്മാരെയും 
ആക്ഷേപിച്ച്‌. 580 
Verses എഴുതി. , 
പ്രവാചകനെ നിന്ദിച്ചു. 


എം. കൃഷ്ണന്‍നായര്‍ 








സസഫിന്യ0ഫ്ഥം 


ണ്‌ താനെന്ന്‌ ഈ കന്നട സാഹിത്യകാരന്‍ തെളിയി 
ക്കുന്നു. 


കവിതയല്ല 


അടച്ച കണ്ണാടിജ്ജുന്നലിന്റെ പിറകില്‍ കത്തി 
ച്ചുവച്ച മെഴുകുതിരിയെസ്സംബന്ധിച്ച ഇമേജ്‌ പല കവി 
കളും സ്വീകരിച്ചിട്ടുണ്ട്‌. സാങ്ത്‌ എക്സ്യുപേരി എന്ന 
ഫ്രഞ്ച്‌ ഗദ്യകാരന്റെ Wind, Sand and Stars എന്ന ഗ്ര 
ന്ഥത്തിലോ മറ്റോ അതുകണ്ട ഓര്‍മ്മയുണ്ടെനിക്ക്‌. 
ഫ്രഞ്ച്‌ കവി ബോദലേറിനും ഇഷ്ടപ്പെട്ട ഇമേജാണത്‌. 
ബോദലേറിനു മുന്‍പും പിന്‍പുമുള്ള റൊമാന്റിക്‌ കവി 
കള്‍ ഈ ഇമേജ്സ്‌ കവിതകളില്‍ കൊണ്ടുവിന്നിട്ടുണ്ട്‌. 


| എങ്കിലും ഞാനിപ്പോള്‍ എഴുതുന്നത്‌ ഇവ വായിച്ച ഓര്‍ 


മ്മയാലല്ല. നേരിട്ടുള്ള അനുഭവത്തില്‍ നിന്നാണ്‌. എറ 
ണാകുളം ലൂസിയ ഹോട്ടലില്‍ ഞാന്‍ താമസിക്കുന്ന 
കാലം. രാത്രി പത്തുമണി. ഉഷ്ണവും കൊതുകുകടിയും 
സഹിക്കാനാവാതെ ഞാന്‍ റോഡിലേക്ക്‌ ഇറങ്ങിനട 
ന്നു. കുറച്ചുദൂരം നടന്നപ്പോള്‍ ഒരു സധത്തിന്റെ രണ്ടാ 
മത്തെ നിലയിലെ അടച്ചിട്ട കണ്ണാടിജ്ജുന്നലിന്റെ പിറ 
കില്‍ റ്റേബിള്‍ ലാംപ്‌ തിളുങ്ങുന്നതു കണ്ടു. അതിന്റെ വി 
ദ്യുച്ഛക്തി പ്രകാശത്തില്‍ ഒരു ചെറുപ്പക്കാരിയിരുന്നു 
വായിക്കുന്നതും. വിളക്കും യുവതിയും അവ്യക്തത ആ 
വഹിച്ചിരിക്കുന്നു. എങ്കിലും ആ അവ്യക്തതയിലുടെ സു 
വ്യക്ത രൂപങ്ങള്‍ ഞാന്‍ ദര്‍ശിച്ചു. ക്വിത ഇങ്ങനെയാ 
ണ്‌. ഭാഷയുടെ സ്ഫടിക തലത്തിലൂടെ അനുവാചകന്‍ 
അന്തര്‍ന്റേതം വ്യാപരിപ്പിക്കുമ്പോള്‍ അതിനപ്പുറത്തു 
സത്യമിരിക്കുന്നതു കാണുന്നു. കണ്ണാടി സത്യത്തെ മറ 
യ്ക്കുന്നില്ല. ഇല്ലെന്നു മാത്രമല്ല അതിനു സ്പഷ്ടത ന 
ല്കുകയും ചെയ്യുന്നു. 

“സ്നേഹം അടുപ്പിലാളുന്ന തീയാണെങ്കില്‍ 
സ്മൃതികള്‍ നീഠിപ്പിടിക്കുന്ന വിറകാണു ഞാന്‍? 
എന്നു ദേശാഭിമാനി വാരികയില്‍ ശ്രീ.സി.എച്ച്‌.രാഇന്‍ 

എഴുതുമ്പോള്‍ പകല്‍സമയത്ത്‌ മലര്‍ക്കെത്തുറന്നുവച്ച , 
ഇന്നലില്‍ക്കുടി ദൃശ്യമാകുന്ന മുറിയേ ഞാന്‍ ദര്‍ശിക്കു 
ള്ളു. അതിനകത്ത്‌ ഒന്നുമില്ലതാനും. 


* + x 










കലാകരമുദി 1049 ഞ്ഞ 


ചോദ്യം, ഉത്തരം 


“ആരഹനീയമെന്നു നിങ്ങള്‍ എപ്പോഴും എഴുതാ 
റുണ്ടല്ലോ എന്താണത്‌?” 

“ഹിന്ദുപ്പതത്തില്‍ കേശവ്‌ എന്ന പേരില്‍ വരുന്ന 
എല്ലാ കാര്‍ട്ടൂണുകളും അസഹനീയങ്ങളാണ്‌.” 

“ചിരിക്കാത്ത നിങ്ങള്‍ ചിരിക്കുന്നതെപ്പോള്‍?” 

“തൊണ്ണുറു വയസ്സു കഴിഞ്ഞ രാഷ്ട്രീയ പ്രവര്‍ത്ത 
കന്റെ മരണത്തില്‍ മന്ത്രിമാര്‍ ഞെട്ടുമ്പോള്‍, ആ മരണം 
നികത്താനാവാത്ത നഷ്ടമാണെന്ന്‌ അവര്‍ പറയുമ്പോള്‍ 
ഞാന്‍ ചിരിക്കുന്നു.” 

“അന്തരിച്ച വിലാസിനി നല്ല നോവലിസ്റ്റല്ലേ?” 

“വിലാസിനി നല്ല നോവലെഴുത്തുകാരനാണെന്നു 
ഞാനും വിചാരിച്ചിരുന്നു. പക്ഷേ തിരുവനന്തപുരത്തെ 
നാഷനല്‍ ബുക്ക്‌ സ്റ്റില്‍ സായാഹ്ന വേളകളില്‍ 
ഞാന്‍ ചെന്നിരിക്കാറുള്ളപ്പോള്‍ സ്ത്രീകള്‍ വന്നു വിലാ 


സിനിയുടെ നോവലുകള്‍ വാങ്ങിക്കൊണ്ടുപോകുന്നതു | 


കണ്ടിട്ടുണ്ട്‌. അതോടെ സംശയമെനിക്കു വിലാസിനി 
നോവലിസ്റ്റാണോ എന്ന്‌.” 

“മീറ്റിങ്ങിനു പോകാമെന്ന്‌ ഏറ്റിട്ടു സമയമാകുമ്പോള്‍ 
വരില്ലെന്നു കാണിച്ചു കുമ്പിയടിക്കുന്നവരെക്കുറിച്ചു എന്തു 
പറയുന്നു?” 

ചിലപ്പോള്‍ അസനകര്യമുണ്ടാകും. റ്റെലീഗ്രാം അ 
യയ്ക്കേണ്ടതായും വരും. ഒരു സരസന്‍ കമ്പി സന്ദേശ 
മയച്ചത്‌ ഇങ്ങനെ: ലയ sory can't come. Lie folows by post. ” 

“ഞാന്‍ എഴുത്തുകാരനെന്ന നിലയില്‍ പരാഇയപ്പെ 
ട്ടവനാണ്‌. ഇപ്പോള്‍ ഒരു പ്രതാധിപരും ഞാന്‍ എഴുതു 
ന്നതൊന്നും പ്രസിദ്ധപ്പെടുത്തുന്നില്ല, ജീവിക്കാന്‍ മാര്‍ 
ഗ്ഗമില്ലാത്ത ഞാന്‍ എന്തു ചെയ്യണം സാറേ.” 

“അനുജാ, കഴിയുമെങ്കില്‍ ഗ്രന്ഥ്രപസാധകനാകു. 
അതില്‍ വിജയം വരിച്ചാല്‍ കോടീശ്വരനാകാം.” 

“വേശ്യ എന്നാല്‍ അര്‍ത്ഥമെന്താണ്‌?” 

വേശ്യാ എണ്ണു സംസ്‌കൃതത്തില്‍-വേശേന പണ്യ 
യോഗേന ജീവതി-സംസ്കൃതക്കാരുടെ വ്യുല്‍പത്തി നിര്‍ 
ണ്ണയമാകെ സങ്കല്പത്തിന്റെ മാര്‍ഗ്ഗത്തിലൂടെ പോകു 
ന്നതാണ്‌. പുരൂരവസ്സ്‌ എന്ന പേരെങ്ങനെയെന്നു ചോ 
ദിച്ചാല്‍ ഉര്‍വ്വശിയെക്കിട്ടാതെ വളരെക്കരഞ്ഞവന്‍ എന്ന്‌ 
അവര്‍ പറയും. അപ്പോള്‍ പുരുരവസ്സിന്‌ അവളെക്കാ 
ണുന്നതിനു മുന്‍പ്‌ പേരില്ലായിരുന്നോ എന്നു ചോദി 
ക്കേണ്ടതായി വരും. ഫാന്‍സിയാണ്‌ ഏതു വ്യുല്‍പത്തി 
നീര്‍ണ്ണയത്തിനും ആധാരം. അതുകൊണ്ടു മേല്‍ക്കാ 


ണിച്ച വ്യുല്‍പത്തി ശരിയാവണമെന്നില്ല, വേശ ശബ്ദഃ 


ത്തിനു വീട്‌ എന്ന അര്‍ത്ഥവും പറയാം. പുരുഷന്മാര്‍ വീ 
ട്ടിൽ കടന്നുചെന്ന്‌ ആരെ പ്രാപിക്കുന്നുവോ അവള്‍ 
വേശ്യ എന്നുമാകാം. എല്ലാം നോണ്‍സെന്‍സാണ്‌. വേ 
ശൃകള്‍ പലതരത്തില്‍. കുലവേശ്യ (ഗൃഹസ്ഥന്റെ കു 
ടുംബത്തില്‍ ഇനിച്ചവള്‍) രാഇവേശ്യ (രാജ്ഞിയെപ്പോ 
ലെ സ്വതന്ത്ര) ദേവവേശ്യ (ദേവനോടു ചേരുന്നവള്‍) ഗു 
പ്ത വേശ്യ (താന്ത്രികനു ജനിച്ചവള്‍) മഹാകുലവേശ്യ 
(നഗ്നത പ്രദര്‍ശിപ്പിക്കാന്‍ ച ഇത്രയും 
മതി തല്‍കാലം.” 
“തൊണ്ടനോവിന്‌ എന്തു ചെയ്യണം?” 


“ചുടുള്ള പാലില്‍ തേനൊഴിച്ചു കുടിക്കു. അല്ലെ 
ങ്കില്‍ ഉപ്പുവെള്ളംകൊണ്ട്‌ കുലുക്കുഴിയു (a1). എന്റെ | 


ലാ 


നിര്‍ദ്ദേശ്മല്ല, ഡോക്ടര്‍ പറഞ്ഞത്‌.” , 
“ഞാന്‍ വിവാഹം വേണ്ടെന്നുവച്ചു. എന്തു പായുന്നു?" 


ക... 











വിലാസിനി? 


| 


“ചിരിക്കാത്ത നിങ്ങള്‍ - 


ചിരിക്കുന്നതെപ്പോള്‍?” 
“തൊണ്ണൂറു വയസ്സു 
കഴിഞ്ഞ രാഷ്ട്രീയ 
പ്രവര്‍ത്തകന്റെ 


മരണത്തില്‍ മന്തിമാര്‍ 
ഞെട്ടുമ്പോള്‍, ആ 


മരണം നികത്താനാ 
വാത്ത നഷ്ടമാണെന്ന്‌ 
അവര്‍ പറയുമ്പോള്‍ 
ഞാന്‍ ചിരിക്കുന്നു.” 





a 47 ESSERE 


“പ്രായമാകുമ്പോള്‍ ഭര്‍ത്താവല്ലാതെ വേറെ ആരും 
സഹായത്തിനു കാണുകില്ല. അയാള്‍ മദ്യപനും-ദുഷ്ട്‌ 
നും വ്യദിചാരിയുമാണെങ്കിലും തരക്കേടില്ല. അയാളേ 
വാര്‍ദ്ധക്യത്തില്‍ താങ്ങും തണലുമായിരക്കൂ.” 


പുതിയ പുസ്തകങ്ങള്‍ 


1) China's most critically acclaimed modem 
writer എന്നു വാഴ്ത്തപ്പെടുന്ന Mo Yan എഴുതിയ 
Garlic Ballads എന്ന നോവല്‍. Howard gold blatt-2 
തര്‍ജ്ജമ. പ്രസാധകര്‍ Hamish Hamilton, London. 
Price £ 15-99. Spt £10 പ്രസാധനം 1955-ല്‍. 


2) ഉമ്പര്‍ടോ എകോയുടെ “Apocalypse : 


Postponed.” Mass culture, Mass Media, Counter 
Cultures ഇവയെക്കുറിച്ചുള്ള ഉജ്ജ്വലമായ പഠനം Price 
£ 3-95. പ്രസാധനം 1995-ല്‍. - “ 


അന്തകന്‍ മരിക്കില്ല 


ഹൃദയത്തിന്റെ സത്യമില്ലാത്ത ഒരധമ കൃഥയാ 
ണ്‌ മധുരാന്തകം രാജാറാമിന്റെ “പരിഹാരം” എന്നത്‌. (മാ 
തൃഭൂമി വാരിക) സാഹിത്യകാരനായ ഒരുത്തന്‍ കീര്‍ത്തി 
യില്‍ കൊതിയുള്ള ഒരുത്തിയെ കാണുന്നു. രണ്ടുപേര്‍ 
ക്കും മോഹഭംഗം. സാഹിത്യകാരന്‍ നിഷ്ക്രമിക്കുമ്പോള്‍ 
കഥ അവസാനിക്കുന്നു. ട്രെറ്റ്സ്കിയെ തലയ്ക്കടിച്ചു 
കൊല്ലാന്‍ ഒരു പരമ ദുഷ്ടന്‍ ഐസ്‌ ആക്സ്‌ കോട്ടിന 
കത്തു വച്ചു കൊണ്ടുപോയി. അവന്‍ ഉദ്ദേശിച്ചതു നട 
ത്തുകയും ചെയ്തു. എല്ലാ മാധുര്യങ്ങളുട്ടെയും അന്തക 
നായ മധുരാന്തകം രാജാറാം തന്റെ നാട്ടുകാരുടെ തല * 
യിലടിക്കാന്‍ കൊണ്ടുപോയ “പരിഹാരമെന്ന ഐ 
സാക്സിനെ നമ്മുടെ നാട്ടുകാരനായ വി.പി.ബി.നായര്‍ 
കൈക്കലാക്കി മാതൃഭുമിക്കോട്ടിന്റെ അകത്തുവച്ചു കൊ 
ണ്ടുവരുന്നു. അതെടുത്ത്‌ അദ്ദേഹം എന്റെ തദ്യ്ക്കടി 
ച്ചെങ്കിലും ഞാന്‍ ചത്തില്ല എന്നതിനു തെളിവ്‌ എന്റെ 
ഈ ലേഖനം തന്നെ. അന്തകനു മരണമില്ല. മധുരാന്തക 
ന്മാര്‍ ഇനിയും ഇമ്മാതിരിക്കഥകള്‍ എഴുതും. വി.പി.ബി. 
നായരെപ്പോലുള്ളവര്‍ അത്‌ തര്‍ജ്ജമ ചെയ്യും. കരുതി 
യിരിക്കുക എന്നുമാത്രമേ എനിക്കു പറയാനുള്ളു. 


അപവാദ പ്രചാരണം 


ഡോ.പി.കെ. നാരായണപിള്ളയോടൊരുമിച്ച്‌ - 
ഞാന്‍ തിരുവനന്തപുരത്തെ വഴുതയ്ക്കാട എന്ന സ്ഥലം 
വഴി നടക്കുകയായിരുന്നു പണ്ടൊരു നാളില്‍. കൊല 


്രാമകിയുടെ ഛായയുള്ള ഒരുത്തന്‍ എന്നെ നോക്കാ 


തെ നാരായണപിള്ളസ്സാറിന്റെ അടുത്തേക്ക്‌ 'മെക്കിട്ടുക 
യറിച്ചെന്ന്‌ “ ഉരണുകഴിക്കാന്‍ വല്ലതും തരു” എന്ന്‌ . 
ആജ്ഞാപിച്ചു. സാറ്‌ പേടിച്ച്‌ ഒരുരൂപ കൊടുത്തു, “ഇ 
ക്കാലത്ത്‌ ഒരു രൂപയ്ക്ക്‌ എവിടുന്നാണ്‌ ഈണു കിട്ടുന്ന 
ത്‌?” എന്ന്‌ അയാളുടെ ദേഷ്യത്തോടും ഭീഷണിയോടും 
കൂടിയുള്ള ചോദ്യം. നാരായണപിള്ളസ്സാറ്‌ മിണ്ടാതെ നി 
ന്നപ്പോള്‍ അയാള്‍ അദ്ദേഹത്തിന്റെ മുന്‍പില്‍ കയറിനി 
ന്ന്‌ മാര്‍ഗ്ഗതടസ്സമുണ്ടാക്കി. പാവം സാറ്‌. പേടിച്ച്‌ ഒരു 
രൂപകൂടെ കൊടുത്തു. 'തന്നെ കണ്ടോളാം” എന്നു. ഗര്‍ 
്ജിച്ചിട്ട്‌ അയാളങ്ങുപോയി. ഞങ്ങള്‍ രണ്ടുപേരും ദീര്‍ 
ഘന്ിശ്വാസം നടത്തി. 


എന്റെ വീട്ടില്‍ എതാണ്ടിതുപോലെ ഒരാള്‍ വരാറു 


ണ്ട്‌, കാതു പിളര്‍ന്നുപോകുന്ന രീതിയില്‍ ഡോര്‍ബേല്‍ ! 


ശബ്ടിപ്പിക്കുന്നു. കതകു തുറന്നുനോക്കുമ്പോള്‍ ദ 


ഷ്ട്യഭായത്തോടെ എവിടെയോ പണ്ടെങ്ങോ അച്ചടിച്ച | 


ഒരു രസ്തുബുക്ക്‌ ആട്ടിക്കൊണ്ട്‌ അയാള്‍ നില്ക്കുന്നു. 
കുഞ്ഞുങ്ങള്‍ക്കു കഞ്ഞി വച്ചുകോടുക്കാന്‍ പിരിവിനു 
വന്നതാണ്‌. ശരിയായ ഒരു സംഖ്യ തരു.” ഞാന്‍ ഉള്‍ക്കി 
ടിലത്തോടെ അഞ്ചുരൂപ എടുത്തുകൊണ്ടു കൊടുക്കു 
ന്നു. “അഞ്ചുരുപയോ? ആര്‍ക്കു വേണമിത്‌?” എന്ന്‌ ശി 
ശുക്ഷേമതല്‍പരന്‍ ചോദ്യശരം എയ്തുവിടുന്നു' ഇത്ര 
യേയുള്ളു' എന്നു വിനയത്തോടെ പറഞ്ഞ്‌ ഞാന്‍ അക 
ത്തേക്കു പോകുന്നു. പതിനഞ്ചു മിനിറ്റ്‌ കഴിഞ്ഞ്‌ ബെ 
ന്റെ ക്രുരശബ്ദം! ചെന്നുനോക്കുമ്പോള്‍ അയാള്‍ അവി 
ടെത്തന്നെയിരിക്കുന്നു! ഞാന്‍ കൊടുന്ത അഞ്ചുരു 

















നോട്ട്‌ താഴെ ഇട്ടിരിക്കുന്നു. പൂമുഖത്തെ പകുതി ഭിത്തി 


യില്‍ കയറിയിരുന്ന്‌ അയാള്‍ മൊഴിയാടുന്നു: “പത്തുരു 
പ്യി കുറഞ്ഞ്‌ ഒരു തുകയും ഞാന്‍ വാങ്ങില്ല. വേഗം 
രൂപ തരു. എന്നിട്ടേ ഞാന്‍ പോകൂ.” ഞാന്‍ ഷു 
നില്ല; അഞ്ചുമിനിറ്റ്‌ കുടിക്കഴിഞ്ഞിട്ട്‌ അയാള്‍ ചാടി 
ഴുന്നേറ്റ്‌ ഗെയ്റ്റ്‌ വഴി അപ്രത്യക്ഷനാകുന്നു. പോ 








മ്പോള്‍ കൊടുങ്ങല്ലൂര്‍ പുരപ്പാട്ടിനെക്കാശ് ഹീനമായ | 
അസദ്യപദവര്‍ഷം! ഇയാള്‍ ഉ ഇങ്ങനെ പീഡിപ്പിക്കുമ്പോള്‍ ! 


പൊലീസിനെ വിളിച്ചാലെന്ത്‌ എന്ന; വായനക്കാര്‍ ചോ 
ദിക്കുമായിരിക്കും. ഞാനതിനു പണ്ട്‌ ശ്രമിച്ചിട്ടുണ്ട്‌. പക്ഷേ 
പൊലിസ്‌ ലു വളരെ വിനയ കൂടി റ്റെലിദ്ഫേ 

ണിലൂടെ പൊലീസുകാരന്‍ പാഠം “സര്‍, ഞങ്ങളുടെ 
വാന്‍ കരമന ആണ്ടിയിറക്കത്തു പോയിരിക്കുകയാണ്‌. 
അതു വന്നാല്‍ ഞങ്ങള്‍ വരാം.” മൂന്നുമാസം കഴിഞ്ഞു 
പൊലിസിനെ വിളിച്ചുനോക്കി ഞാന്‍. അപ്പോള്‍ ഞാ 
നും കൂടി കേള്‍ക്കത്തക്കവിധത്തില്‍ പൊലിസുദ്യോഗ 
സ്ഥന്‍ കൂട്ടുകാരനോടു പറഞ്ഞുഃ- “പ്രൊഫസറാണു 
വിളിക്കുന്നത്‌. സൂക്ഷിച്ചു മറുപടി പറയണം. നമ്മുടെ 
വാന്‍ ആണ്ടിയിറക്കത്തു പോയിട്ടു തിരിച്ചുവന്നോ?” 
“ഇല്ല, എന്നു മറുപടി. അതും ഞാന്‍ വിദുര ശ്രവണയന്ത്ര 









ത്തിലൂടെ കേള്‍ക്കുന്നു. അതോടൊപ്പം ഇങ്ങനെയും: | 


“സാര്‍ ഞങ്ങളുടെ വാന്‍ ആണ്ടിയിറക്കത്തു പോയിരി 
ക്കുകയാണ്‌. അതു. തിരിച്ചുവന്നാല്‍ ഞങ്ങള്‍ വരാം.” 











ഡോ: ൧.൭൦ 
“ഞാന്‍ ൭ 
എഴുത്തുകാരനെന്ന 
നിലയില്‍ 
പരാജയപ്പെട്ടവനാണ്‌. 
ഇ പ്പാള്‍ ഒരു 
പ്രരാധിപരും ഞാന്‍ 
എഴതുന്നതൊന്നും 





പ്രസിദ്ധപ്പെടുത്തു ന്നില്ല 


ജീവിക്കാന്‍ മാര്‍ഗ്ഗമി 
ല്ലാത്ത ഞാന്‍ എന്തു 
ചെയ്യണം സാറേ.” 
“അനുഇാ, 
കഴിയുമെങ്കില്‍ ഗ്രന്ഥ 
പ്രസാധകനാകൂ. 
അതില്‍ വിഇയം 
വരിച്ചാല്‍ 
കോടിശ്വരനാകാം.” 





ക. നാരായണപിള്ള 





1. Francis Fukuyama : Trust : The Social Virtuas and the Creation of Prosperity 


2. Vaksberg : Stalin Against the Jews 
ഒ. SirJames Frazer: The Golden Bough 


Rs.403.90 
85.23.00 
Rs. 100.00 


4. The Penguin Book of interviews {Interview with Marx, Freud, Shaw, 


Hitter, Stalin, Picasso, Gandhi, Mao etc), 
5. Prabhat Patnaik : Whatever Happened to imperialism 
6. Gheverghese Joseph: The Crest ofthe Peacock : Nori European roots ofMathemat 28 
7. IC -Kerala- Progress and Paradox 


Rs.153.90 
൫52750 
Rs. 150.00 
Rs.100.00 


MODERN BOOK CENTRE 


G.P.0. Junction, Thiruvananthapuram -695 001 
Phone :3313926, 331816 











വ്‌ അസിസ്റ്റന്റ്‌ കമന്‍ഡാന്റമായ ശ്രീ.പി.അപ്പുക്കു 
നായരോടു പറഞ്ഞു. “ദയവു ചെയ്ത്‌ എപ്പോഴും ആ 
യിറക്കമെന്നു പറയരുതെന്ന്‌ അവരോടു പറഞ്ഞാല്‍ 
കൊള്ളാം. പൂജ 
രുമ്പോള്‍ ആണ്ടിയിറക്കമല്ല, ആണ്ടിക്കയറ്റമാണ്‌. അതു 
കൊണ്ട്‌ വാന്‍ ആണ്ടിക്കയറ്റത്തു പോയിരിക്കുന്നുവെന്നു 
പറയാന്‍ നിര്‍ദ്ദേശിക്കണേ.” അപ്പുക്കുട്ടുന്‍നായര്‍ ചിരി 
ച്ചു. കുടക്കുടെ ശിശുക്ഷേമതല്‍പരന്‍ രസീതുബുക്ക്‌ വീ 
ശിക്കൊണ്ട്‌ അഞ്ചുരൂപ പത്തു രൂപയാക്കി വര്‍ദ്ധിപ്പി 
ക്കാന്‍ എന്നോടു ഭീഷണി നടത്തുന്നു. ഞാന്‍ തെറിയു 
ടെ പൂരം കേട്ടുകൊണ്ടു നിശ്ശൂബ്ദനായി വര്‍ത്തിക്കുന്നു. 
വര്‍ഷങ്ങള്‍ക്കു മുന്‍പ്‌ ഞാന്‍ കേട്ട ആണ്ടിയിറക്ക പ്ര 
സ്താവം ഇപ്പോഴും കേള്‍ക്കണമെന്നില്ല. എങ്കിലും ഞാന്‍ 
പൊലിസിനെ ശല്യപ്പെടുത്താറില്ല ഇപ്പോള്‍. അവര്‍ നേ 
രിട്ട്‌ എന്നെക്കാണുമ്പോള്‍ എത്ര സ്നേഹത്തോടെയാ 





| ണ്‌ ബഹുമാനത്തോടെയാണ്‌ പെരുമാറുന്നത്‌, റോഡി 


ലെ സിബ്രാലൈന്‍ കടക്കാന്‍ ഞാന്‍ ഒറ്റയ്ക്കു നില്ക്കു 
മ്പോള്‍ അപ്പത്തുനിന്നും ഇപ്പുറത്തുനിന്നും പാഞ്ഞുവ 
രുന്ന നൂറ്റുക്കണക്കിനുള്ള കാറുകള്‍ നിറുത്തി ട്രാഫിക്‌ 
പൊലിസുദ്യോഗസ്ഥന്‍ എന്നെ മറുവശത്തേക്കു കട 
ത്തീവിടുന്നു. ആണ്ടിയിറക്കമെന്നു പണ്ടു ചിലര്‍ പറ 
ഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്കു പൊലിസിനെസ്സംബന്ധി 
ച്ചു പാതിയില്ല, പൊലിസ്‌ ഡിപാര്‍ട്മെന്റിലെ ഉയര്‍ന്ന 
ഉദ്യോഗസ്ഥന്‍ ശ്രീ. ആര്‍.പീ.സി. നായര്‍ എന്റെ ശിഷ്യ 
നായിരുന്നു ഗവആര്‍ട്സ്‌ കോളേജില്‍. ഡി.ജി.പി.ശ്രീ. 
എന്‍.കൃഷ്ണന്‍നായര്‍ എന്റെ ശിഷ്യനല്ലെങ്കിലും ശിഷ്യ 
നെപ്പോലെയാണ്‌. അവരോടുപോലും ഞാന്‍ ഒന്നും 
അപേക്ഷിക്കാറില്ലു. എല്ലാം സഹിച്ചു ക്ഷമയോടെ കഴി 
ഞ്ഞുകുടുന്നു. ജി.ശങ്കരക്കുറുപ്പു പറഞ്ഞതുപോലെ 
എല്ലാം 'ക്ഷമ്യാവുന്നകാലം വൈകാതെ എത്തട്ടെ എന്നു 





സ്വയം പറയുകയും ചെയ്യുന്നു. 


അടുത്ത നിമിഷത്തില്‍ ഞാന്‍ മണ്ണടിയുമെന്നു വ 
ന്നാലും സല്‍മാന്‍ റുഷ്ദി സാഹിത്യകാരനാണെന്തു സ 
മ്മതിക്കില്ല ഞാന്‍. ഒരുതരം 'സ്‌റ്റില്‍റ്റിഡ്‌ റൈറ്റിങ്ങിലു 
ടെ (Stilted=Pompഠധടട-പൊള്ളയായ ആഡംബരത്തോ 
ടെ) മാന്യന്മാരെ അപവദിക്കുകയാണ്‌ അദ്ദേഹത്തിന്റെ 
ജോലി. മിഡ്നൈറ്റ്സ്‌ ചില്‍ഡ്രന്‍ എഴുതി ഭാരതത്തെ 
യും അതിന്റെ സമുന്നതരായ നേതാക്കന്മാരെയും ആക്ഷേ 
പിച്ചു. $ദfഒസi€ Vലഃടടട എഴുതി പ്രവാചകനെ നിനിച്ചു. 
തന്നെ മരണത്തില്‍ നിന്നു രക്ഷിച്ചുകൊണ്ടിരുന്ന പ്രധാ 
നമന്ത്രി താച്ചറെ ടോര്‍ച്ചര്‍ എന്നുവിളിച്ചു. Haroon and 
the Sea of Stories എന്ന പുസ്തകത്തിലൂടെ ഇസ്‌ലാം 
നേതാക്കന്മാരെ അവഹേളിച്ചു. ഇപ്പോള്‍ അദ്ദേഹം The 
Moor's Last Sigh എന്ന “നോവലിലൂടെ ഭാരതത്തെ 
യും അതിന്റെ നേതാവായ ജവാഹര്‍ ലാലിനെയും പുല 
ദ്യം പറയുന്നു. നെഹ്റുവിനെ പരോക്ഷമായി പട്ടി 
യെന്നു വിളിച്ചത്‌ ഞാന്‍ മുന്‍പൊരു ലക്കത്തില്‍ കാണി 


। ച്ചിരുന്നു. മാണ്ട്ബാറ്റന്റെ ഭാര്യയും നെഹ്‌റുവും തമ്മി 


ലുള്ള ബന്ധത്തെ ചുവരെഴുത്തിനെക്കാള്‍ ഹീനമായി 
റുഷ്ദി ആവിഷ്കരിക്കുന്നതു നോക്കുക: That Chicken- 


| breasted mame! Edweenie Mount-teenie. if Dickie 


was the-roy then my dear she was certainly the 
Vice-. God knows why you go keep on going 
sucking back like a beggar at ner gate. ifit's white 


‘meat you want, ji, you won'tfind-o much on her. ap 


പുരയില്‍ നിന്നു കിഴക്കേക്കോട്ടയിലേക്കു -.. ൽ 







കലാകനമുദി 1049 ച 


കൊണ്ടുവന്നു. ഫലമൊന്നുമുണ്ടായില്ല. 


രാഭാസത്തരമാണിത്‌; നമ്മുടെ ഇന്‍ഡ്യയിലല്ലാതെ | 
റൊരു രാജ്യത്ത്‌ ഇങ്ങനെയൊരു പുസ്തകം പ്രചരി 
മോ? ഇന്ദിരാഗാന്ധിയെയും സഞ്ജയഃഗാന്ധിയെ | 
യും കുറിച്ച്‌ റുഷ്ദി പണ്ടെഴുതിയ ഒരാഭാസത്തരം ഞാന്‍ 
ഇവിടത്തെ കോണ്‍ഗ്രസ്‌ നേതാക്കന്മാരുടെ ശ്രദ്ധയില്‍ 





റുഷ്ദിയുടെ നോവല്‍ നോവലല്ല. അത്‌ ഉപാലംഭ 
മാണ്‌, നിന്ദനമാണ്‌, അപമാനനമാണ്‌, പൃലഭ്യം പറയ 
ലാണ്‌. ഇതിനെ വാഴ്ത്തി. റുഷ്ദിയുടെ പ്രതിഭയെ പ്ര 
ശംസിച്ച്‌ ശ്രീവി.അബ്ദുല്ല മാതൃഭൂമി ആഴ്ചപ്പതിപ്പില്‍ 
എഴുതിയിരിക്കുന്നു. വിലക്ഷണമായ. അസത്യാത്മക 
മായ പ്രബന്ധം എന്റേ അതിനെ വിശേഷിപ്പിച്ചുകൂടു. 





 അമയയഗ്േ്ണോളലയങറവനയിത്തെയയഞ്ത്തതയോോാവോയോുഴതതനതൊറല്ങഞത്തോണാതയനയതയാനാതമോതയോയയത്തായാനായായയാേയയാണറണടോറോതുോയതേഞഞ്ണം്ാഞ്ങന്ഞ യാണത്‌ 


(16ാം പേജില്‍ നിന്നളം തുടര്‍ച്ച) 
ദൈവമേ! കാത്തുകൊള്‍കങ്ങു 
കൈവിടാതിങ്ങു ഞങ്ങളെ: - 
നാവികന്‍ നീ ഭവാബ്ധിക്കൊ- 
രാവിവന്‍ തോണി നിന്‍പാം. 
ഒന്നൊന്നായെണ്ണിയെണ്ണിത്തൊ- 
ട്ടണ്ണും പൊരുളൊടുങ്ങിയാല്‍ 
നിന്നിടും ദുക്കുപോലുള്ളം 
നിന്നിലസ്പന്ദമാകണം. 
അങ്ങനെ അനേകത്തില്‍നിന്നും ഏകത്തി 
ലേക്ക്‌ പോകുവാനുള്ള മാര്‍ഗ്ഗം ഓര്‍മ്ിപ്പിച്ചിട്്‌ 
പ്രാര്‍ത്ഥന ഇങ്ങനെ ഉപസംഹരിക്കുന്നു; 

നീ സത്യം ജ്ഞാനമാനന്ദം 

നീതന്നേ വര്‍ത്തമാനവും 

ഭൂതവും ഭാവിയും വേറ- 

ല്ലോതും മൊഴിയുമോര്‍ക്കില്‍ നീ. 

. അകവും പുറവും തിങ്ങും 

മഹിമാവാര്‍ന്ന നിന്‍പദം 

പുകഴ്ത്തുന്നു ഞങ്ങളങ്ങു 

ഭഗവാനേ, ജയിക്കുക. 

ജയിക്കുക മഹാദേവ, 

ദീനാവനപരായണ, 

ജയിക്കുക ചിദാനന്ദ, 

ദയാസിന്ധോ, ജയിക്കുക. 

ആഴമേറും നിന്‍മഹസ്സാ- 

മാഴിയില്‍ ഞങ്ങളാകവേ 

ആഴണം വാഴണം നിത്യം 

വാഴണം വാഴണം സുഖം. 

ക്ഷേത്രം പ്രതിഷ്ഠിക്കാന്‍ ആഴ്വാഞ്ചേരി ത 
മ്രാക്കളെ വിളിക്കണോ? ഗുരുവിനറിയാം തന്റെ ഉ 
ള്ളിന്റെയുള്ളില്‍ പ്രകാശിക്കുന്ന അറിവിനെ പ്രതീ 
കമാത്രമായി പ്രതിഷ്ഠിക്കാന്‍ താന്‍തന്നെ മതിയാ 
കുമെന്ന്‌. ” 


ഒരാള്‍ ചോദിച്ചുപോലും, “പ്രതിഷ്ഠാ കര്‍മ്മ , 


ത്തിനുള്ള മുഹൂര്‍ത്തം ആ ദിവസമുണ്ടോ' എന്ന്‌ 
ഗുരു വേഗത്തില്‍ മറുപടി പറഞ്ഞു: മുഹൂര്‍ത്തം 
നോക്കിയിട്ടാണോ കുഞ്ഞ്‌ ജനിക്കുന്നത്‌? കുഞ്ഞ്‌ 
ഇനിച്ചതിനുശേഷം നിഴലളന്ന്‌ മുഹൂര്‍ത്തം ഏതാ 
“ണെന്ന്‌ നോക്കിയാല്‍ പോരേ?” 

ഇങ്ങനെ ആദ്യം മുതലേ പഴമയുടെ ആചാര 
പടലങ്ങള്‍ ഗുരു ഒന്നൊന്നായി പൊളിച്ചെറിയുക 
യായിരുന്നു. ദീനംപിടിച്ച മനസ്സാണ്‌ വെളിവില്ലാത്ത 
ലോകം. അവര്‍ക്കു വെളിവുണ്ടാകുവാല്‍ ഉള്ളിലി 
രിക്കുന്ന ഒട്ടേറെ തെറ്റായ പ്രതിഭാസങ്ങളെ തുരത്തി 
യേമതിയാകു. ഇനിയും കാളികുളി പൂഇയൊന്നും 
വേണ്ടാ. അതുകൊണ്ട്‌ വ്യക്തമായി പഠയണം-'നീ 
സത്യം ജ്ഞാനമാനന്ദം.” എന്നുമാത്രമല്ല, നിന്റെ നാ 
വുകൊണ്ടുച്ചരിക്കുന്ന വാക്കുകളേതോ അതും നീ 
തന്നെ. ഇതിനെയാണ്‌ ഇനങ്ങള്‍ സാമൂഹിക പരി 





ഷ്കാരം എന്നുപറയുന്നതെങ്കില്‍ അതു വാസ്ത | 


വമാണ്‌. ഗുരു ആ പരിഷ്കാരം വരുത്തിയിട്ടുണ്ട്‌. 
തെറ്റുകള്‍ വേഗം തിരുത്തപ്പെടുകയില്ല. മഹാ 


'ജ്ഞാനികള്‍ക്കുപോലും പെട്ടെന്ന്‌ തിരുത്താനാ 


വാത്ത പ്രതിഭകള്‍ അവരുടെ മനസ്സില്‍ വന്ന്‌ കരി 
നിഴല്‍പോലെ വട്ടമിട്ടുനില്‍ക്കും. ബിഷപ്പ്‌ ബര്‍ 


ക്കലി ഈ പ്രപഞ്ചം മുഴുവനും കൂടി ആശയമാണ്‌ 


എന്നുപറഞ്ഞപ്പോള്‍, ഇംഗ്ളണ്ട്‌ കണ്ടിട്ടുള്ളതില്‍ 


“എറ്റവും ബുദ്ധിമാനായ ഡോ.ജോണ്‍സണു തോ 


ന്നിയത്‌ അരിശമാണ്‌. അപ്പോള്‍ അടുത്തുള്ള ഒരു 
കല്ലില്‍ ആഞ്ഞുതൊഴിച്ചുകൊണ്ട്‌ ബര്‍ക്കിലിയോ 
ടു ചോദിച്ചു. 'ഈ കല്ലും ആശയമാണോ?' എന്ന്‌. 
തൊഴിച്ചത്‌ കടുപ്പത്തിലായിരുന്നതുകൊണ്ട്‌ ജോണ്‍ 
സണ്‍ന്റെ കാലുമുറിഞ്ഞ്‌ ചോരവന്നു. അതുകൊ 


ണ്ട്‌ അദ്ദേഹം ഒരു ചോദ്യം കൂടി ചോദിച്ചു. ഈ | 
| ച്യുതന്റെ തട്ടകമായ ചിറ്റൂര്‍ ബ്ളോക്കില്‍ പിടിച്ചു 


ചോരയും ആശയമാണോ?' തന്റെ പ്രശാന്തിക്ക്‌ 
ഒരു മാറ്റവും വരാതെ ബിഷ്പ്പ്‌ ബര്‍ക്കിലി പറ 
ഞ്ഞു. ജോണ്‍സണ്‍. നിങ്ങളും ഞാനും ആ കല്ലും 
അതിനു നല്‍കിയ തൊഴിയും ഈ ചോരയും നി 
ങ്ങളുടെ പാരുഷുവും ഒക്കെയും ആശയമാണ്‌. 

ഇതുപോലെതന്നെയാണ്‌, മുമ്പേ സ്മൃതിക 
ളാല്‍ കോട്ട കെട്ടിവച്ചിരുന്ന ആചാര പരമ്പരയു 
ടെ മഹാദുര്‍ഗ്ഗങ്ങളും. അതുടച്ചുമാറ്റുന്നതിന്‌ ഒരു 
മെഴുകുതിരി കത്തിച്ചുവച്ചാല്‍ പോരാ; വിശ്വാസ 
ത്തില്‍ത്തന്നെ വിപ്ളവമുണ്ടാക്കണം. നാരായണ 
ഗുരു നെയ്യാറിന്റെ ഒരു പടുകുഴിയില്‍ മുങ്ങി വെ 
റുമൊരു കല്ല്‌ പൊക്കിയെടുത്ത്‌ അതിനെ വേറൊ 
രു കല്ലില്‍ കുത്തനെ നിറുത്തിയപ്പോള്‍ അതു പ്ര 
തിഷ്ായായി. അവിടെത്തന്നെ ഭ്ദദദീപം കൊളു 
ത്തിക്കൊണ്ടാണ്‌ “നീ സത്യം ജ്ഞാനമാനന്ദം” എ 
ന്നുപറഞ്ഞത്‌. അവിടെത്തന്നെ ഗുരു, തന്റെ ഉദ്ദേ 
ശ്യം മനസ്സിലാക്കട്ടെ എന്നുകരുതി, 

ളാതിദോം മതദ്വേഷ- 

മേതുമില്ലാതെ സര്‍വ്വരും 

സോദരത്വേന വാഴുന്ന 

മാതൃകാസ്ഥാനമാണിത്‌. എന്നെഴുതിവച്ചു. ജീ 


വിതത്തോടു ബന്ധമില്ലാത്ത സത്യവും ജ്ഞാന 


വും ആനന്ദവിരല്ല ഗുരു പറയുന്നത്‌. 
പിന്നെയോ? ക 
അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിക്കുന്ന 
തമ്പുരാനെ ആണിവിടെ സ്മരിക്കുന്നത്‌. അന്നവ 
സ്ത്രാദി മുട്ടാതെ തന്നുരക്ഷിക്കുന്ന തമ്പുരാനെ 
വേറൊരു തരത്തില്‍ 'മാളവികാഗ്നിമിത്രം' എഴു 
താന്‍ തുടങ്ങുമ്പോള്‍ കാളിദാസനും സ്മരിക്കുന്നു 
ണ്ട്‌. കാളിദാസന്‍ സ്മരിക്കുന്ന അഷ്ടദൈവതങ്ങള്‍ 
എന്നുപറയുന്നത്‌. അമ്പലങ്ങളില്‍ കാണുന്ന പ്ര 
തിഷ്ഠകളിലെ ദൈവങ്ങളല്ല; സുര്യന്‍, ചന്ദ്രന്‍, 
ഹോതാവ്‌ എന്നിവയും പഞ്ചഭുതങ്ങളുമാണത്‌. 
(തുടരും) 





നാം പേജില്‍ നിന്നും തുടച്ചു) 

താന്‍ അധികാരത്തിലിരിക്കുമ്പോള്‍ തന്റെ മു 
നിസിപ്പാലിറ്റിയെ പഞ്ചായത്താക്കി മാറ്റണമെന്ന 
പ്രമേയം പാസാക്കിയ ആളാണ്‌ അച്യുതന്‍. എന്തി 
നാണെന്നല്ലേ? കുടുതല്‍ ഫണ്ടുകളും ഗ്രാന്റുകളും 
കിട്ടാന്‍. ഐ.ആര്‍.ഡി.പി, ഒജെ.ആര്‍.വൈ തുട 
ങ്ങിയ പദ്ധതികള്‍ നഗരപ്രദേശങ്ങളിലില്ല. പഞ്ചാ 
യത്തുകളിലേ ഉള്ളു. ചിറ്റൂര്‍ നഗരസഭയെ പഞ്ചാ 
യത്താക്കി മാറ്റിയാല്‍ ഇത്തരം ഫണ്ടുകള്‍ കിട്ടുമെ 
ന്നായിരുന്നു അച്യുതന്റെ പ്രതീക്ഷ, ഇനി ഏതാ 
യാലും അതിന്റെ ആവശ്യമില്ല. നഗരപാലികാ 
ബില്‍ അനുസരിച്ച്‌ 50 .ലക്ഷം രൂപയെങ്കിലും 
കേന്ദ്ര ഫണ്ട്‌ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ്‌. 

പാലക്കാട്‌ ജില്ലയില്‍ കോണ്‍ഗ്രസ്സിന്റെ കോ 
ട്ടുകള്‍ ഒന്നൊന്നായി നിലംപൊത്തിയപ്പോള്‍ അ 


നില്ക്കുക മാത്രമല്ല, നില മെച്ചപ്പെടുത്തുകയും 
ചെയ്തു. ചിറ്റൂരിലെ പെരുമാട്ടി, പട്ടഞ്ചേരി, വടവ 
ന്നൂര്‍. എന്നീ പഞ്ചായത്തുകളില്‍ കോണ്‍ഗ്രസ്സി' ' 
ന്റെ നില മേച്ചപ്പെടുത്തിയത്‌ അച്യുതനല്ലാതെ 
മറ്റാരുമല്ല. ചിറ്റൂര്‍ നഗരസഭയിലാകട്ടെ, കുണ്‍സി 
ലര്‍മാരുടെ എണ്ണം പതിനഞ്ചില്‍നിന്ന്‌ ഇരുപതാ 
യി ഉയരുകയും ചെയ്തു. ചിറ്റൂരില്‍ അച്യുതനെ 
അട്ടിമറിക്കാന്‍ നോക്കിയവര്‍ക്ക്‌ കനത്ത തിരിച്ചടി 
യും കിട്ടി. ചിറ്റുരിനോടു ചേര്‍ന്നുകിടക്കുന്ന കൊഴി 
ഞ്ഞാമ്പാറ ജില്ലാ പഞ്ചായത്തു മണ്ഡലവും ആ 
മണ്ഡലത്തിനു കീഴില്‍ വരുന്ന നാലു പഞ്ചായ 
ത്തുകളും കോണ്‍ഗ്രസ്സിനെ കൈവിട്ടു. കേന്ദ്രമന്ത്രി 
കെ. കരുണാകരന്‍ പ്രചാരണത്തിനു വന്ന 
ണ്ഡലമാണ്‌ കൊഴിഞ്ഞാമ്പാറ. കൊഴിഞ്ഞാമ്പാ 
റയില്‍ കോണ്‍ഗ്രസ്സ്‌ തോല്ക്കാന്‍ കാരണം 
ജനങ്ങള്‍ കോണ്‍ഗ്രസ്സിനെതിരായതുകൊണ്ടല്ല, 
കോണ്‍ഗ്രസ്സ്‌ നിര്‍ത്തിയ സ്ഥാനാര്‍ത്ഥിക്കെതിരാ 
യതുകൊണ്ടാണ്‌. കൊഴിഞ്ഞാമ്പാറയില്‍ ഡി.സി. 
സി സെക്രട്ടറി എന്‍.വി. മയില്‍സ്വാമിയെയാണ്‌ 
സ്ഥാനാര്‍ത്ഥിയാക്കിയത്‌. സ്ഥാനാര്‍ത്ഥിയാക്കേ 
ണ്ടിയിരുന്നത്‌റിബലായി മത്സരിച്ച പി. ബാലച 
ന്രനെയായിരുന്നു. കൊഴിഞ്ഞാമ്പാറയിലെ വോ 
ട്ടര്‍മാര്‍ തിരഞ്ഞെടുത്തത്‌ ബാലച്ര്രനെയാണല്ലോ. 
ഇങ്ങനെ പോവുന്നു അച്യുതന്റെ വാദങ്ങള്‍. 
ചിറ്റൂരിലെ കോണ്‍ഗ്രസ്സ്‌ നേതാവ്‌ എന്ന വിശേ 
ഷണം അച്യുതന്‍ ഉപേക്ഷിക്കുന്നു. “നേതാവാ 
ണെന്ന്‌ എനിക്ക്‌ ഇന്നുവരെ തോന്നിയിട്ടില്ല. സാ 
ധാരണ പ്രവര്‍ത്തകനാണ്‌ ഞാന്‍. നേതാവാ 
ണെന്നു തോന്നിത്തുടങ്ങിയാല്‍ മറ്റു നേതാക്കള്‍ 
ക്കു പറ്റിയപോലെ എനിക്കും അബദ്ധം പിണ 
യും.” ചെയര്‍മാന്‍ സ്ഥാനവുമായി പതിനെട്ടാം 


വര്‍ഷത്തിലേക്കു കടക്കുന്ന നാല്പത്തഞ്ചുകാ 


രന്‍ അച്യുതന്‍. പറഞ്ഞു. 




















ുമിമുട്ടിയുടെയും നസിറുദ്ദീന്‍ഷാ 







പൊന്തന്‍മാട കൈവരിച്ച സാമ്പ 
. ത്തിക വിജയമായിരിക്കാം, ഓര്‍ 
തകളുണ്ടായീരിക്കണമെന്ന തന്റെ പുതിയ ചിത്ര 
“ത്തിലും മമ്മുട്ടിയെ നായകനാക്കാന്‍ ടി.വി.ചന്ദ്രനെ 
സ്വാധീനിച്ചത്‌. പ്രദര്‍ശന ശാലകളില്‍ പ്രേക്ഷകര്‍ 
നിറയണമെങ്കില്‍ സുപ്പര്‍ താരങ്ങളുടെ അനുഗ്രഹം 
അനിവാര്യമായ ഇന്നത്തെ സാഹചര്യത്തില്‍ ടീ. 
വി. ചന്ദ്രനെപ്പോലുള്ള അത്യന്താധുനിക സംവി 


ധായകരും ആ വഴിക്കുപോകാന്‍ നിര്‍ബന്ധിതരാ ! 


ണല്ലോ, പക്ഷെ സൂപ്പര്‍താരങ്ങള്‍.അ 
' ഭിനയിച്ചതുകൊണ്ടുമാത്രം, ഒരു ചി 
ത്രം കലാമേന്മയുള്ളതായിക്കൊള്ളണ | 
_ മെന്നില്ല. ഓര്‍മ്മകളുണ്ടായിരിക്കണം 
എന്ന ee അതിന്‌ ഒന്നാന്തരം ഉദാ 
ഹരണമാണ്‌. ഒരുപക്ഷെ മമ്മുട്ടി എന്ന | 
നടന്റെ അഭിനയ ജീവിതത്തിലെ തി | 
- ഉക്കം കുറഞ്ഞ ഒരു അദ്ധ്യായമായിരി | 
ക്കും ഈ ചിത്രത്തിലെ നായകവേ 
ഷം. വില്ലനും ഡിയും, എന്തിനും 
ഫോന്നവനുമെല്ലാം മമ്മൂട്ടിയുടെ ശരീ 
രപ്രകൃതിക്ക്‌ വഴങ്ങുന്ന കഥാപാ [ 
ത്രങ്ങള്‍ തന്നെ. ഭാസ്‌ക്കരപട്ടേലരി 
ലി ലൂടെ അദ്ദേഹം അതു തെളിയിച്ചതു 





യുടെയും സാന്നിദ്ധ്യത്തിലൂടെ. 





മാണ്‌. പ ക്ഷ്‌ ഈ ചിത്രത്തിലെ മമ്മു ഓാര്‍മ്മകളുണ്ടാനിരിക്കണം എന്ന സിനിമയിലെ ദൃശ്യം 


ത്തിലെത്തിച്ചതിന്റെ ചുമതല സംവിധായകനായ 
ടി.വി.ചന്ദ്രനു മാത്രമാണ്‌. 

വിമോചന സമരമാണല്ലോ ഈ ചിത്രത്തിന്റെ 
കാന്‍വാസ്‌. പന്ത്രണ്ടുകാരനായ ഒരു കുട്ടിയുടെ 
ബാുല്യനിഷ്കളങ്കക അവസാനിക്കുന്നതിന്റെ പ 
ശ്ചാത്തലത്തില്‍, തന്റെ ചുറ്റും ഇളകിമറിയുന്ന രാ 
ഷ്ട്രീയ കാലാവസ്ഥയുടെ. ചൂടും തണുപ്പും ,അറി 
യാന്‍ വിധിക്കപ്പെട്ട ആ കുട്ടി സംവീധായകന്റെ 
ആത്മക്ശംശം പേറുന്നതായാണ്‌ വിവക്ഷിക്കപ്പെ 
ട്ടിരിക്കുന്നത്‌. ഗ്രാമത്തെ മുഴുവന്‍ ഭീതിയുടെ സൂചി 
മുനയില്‍ നിര്‍ത്തുന്ന, മമ്മുട്ടിയുടെ ടെയ്ലര്‍ 








യി പ്രാപിക്കുന്നത്‌ യിൽ ത്തല ആസ്വ 


ദീക്കാന്‍ ഒരിക്കല്‍ ആവന്‍ അവസര കിട്ടി) കമ്യു 
ണിസ്റ്റുകാരനായ ഈ ഗ്രാമനേതാവ്‌, വിമോചന 
സമരത്തിന്‌ പള്ളിയും പട്ടക്കാരും നേതൃത്വം കര 
ടുത്തു രംഗത്തു വന്നതോടെ വിഞ്യുംഭിതനായി. 
കോണ്‍ഗ്രസ്സുകാരെ ഭീഷണിപ്പെടുത്തുക, അവരെ 


അടിച്ചോടിക്കുക എന്നീ കലാപരിപാടികളാണ്‌ 


ആ ഗ്രാമനേതാവ്‌ നടപ്പാക്കിയത്‌. സ്വാഭാവികമാ 
യും, ഇതു കണ്ടുകൊണ്ടിരിക്കുമ്പോള്‍ നമ്മുടെ 
മനസ്സില്‍ ഒരു ചോദ്യം ഉയര്‍ന്നുവരും. തെമ്മാടിയും 
പോക്കിരിയും കള്ളുകുടിയനുമായിരുന്നോ അക്കാ 
ലത്തെ കമ്മ്യൂണിസ്റ്റുകാരന്‍. സംവിധായകനായ 
ടി.വി.ചന്ദ്രന്റെ ഭാഷ്യം അതാണ്‌. അങ്ങനെയാണെ 
ജില്‍ കുമ്മ്യുണിസ്റ്റുകാര്‍ക്കെതിരേ വിമോചനസമരം 
നടത്തിയവരെ കുറ്റപ്പെടുത്തുന്നതെന്തിന്‌? കള്ളുഷാ 
പ്പു സത്യാഗ്രഹം പോലുള്ള നിര്‍ദ്ദോഷ പരിപാടി 
കളില്‍ മുഴുകിക്കഴിയുന്നവരായാണ്‌ കോണ്‍ഗ്ര 
സ്തുകാരെ സംവിധായകന്‍ ചിത്രീകരിച്ചിരിക്കു 
ന്നത്‌. വിമോചന സമരത്തിന്‌ അനുകൂലമായും പ്ര 
തികൂലമായും. മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട്‌ ജാ 
ഥകള്‍ നടത്തുന്നത്‌ ചിത്രീകരിച്ചാല്‍, കേരളത്തിന്റെ 
രാഷ്ട്രീയ ഹൃദയത്തില്‍ ആഴത്തില്‍ മുറിവേല്ലിച്ച 
വിമോചന സമരത്തിന്റെ രാഷ്ട്രീയ തന്ത്രവും തത്ത്വ 
ശാസ്ത്രവുമൊന്നും ആര്‍ക്കും മനസ്സിലാവില്ല. _ 

വിഷപ്പാമ്പിനെ വെള്ളത്തിലിട്ടു വളര്‍ത്തുക 


" യും, ലോകം അവസാനിക്കാറായി എന്നു പറ്റയു - 


കയും ചെയ്യുന്ന ഒരു ഭ്രാന്തന്‍ ശാസ്ത്ര 
ജ്ഞനുണ്ട്‌ ഈ ചിത്രത്തില്‍. ഗോപി 
യാണ്‌ ആ കഥാപാത്രം. അസദൃശ 
'മായ അഭിനയചാരുതകൊണ്ട്‌ മലയാള 
ചലച്ചിത്രലോകത്തെ പ്രദീപ്തമാക്കിയി 
രുന്ന ആ നടന്‌ ലജ്ജയോടെ മാത്രം 
തിരിഞ്ഞുനോക്കാവുന്നതായിപ്പോയി 
ഈ കഥാപാത്രം. ഗോപിയുടെ ലോ 
കം അവസാനിക്കുന്നത്‌, പാമ്പ്‌ വെള്ള 
ത്തില്‍തിന്നും ചാടുമ്പോഴാണ്‌. വിമോ 
ചന സ്മരഫലമായി കമ്മ്യൂണിസ്റ്റ്‌ മന്ത്രി 
സഭ പുറത്താക്കപ്പെടുന്നതുമായി ഈ 
പ്രവചനത്തെ കൂട്ടിക്കെട്ടാനാണ്‌ സം 
വിധായകന്‍ ശ്രമിക്കുന്നതെങ്കില്‍ അ 
തില്‍ അദ്ദേഹം അപ്പാടെ പാളി, 





ട്ടിയുടെ ധീരോദാത്ത നായകന്‍ ഒരു ടോംസ്‌ കാര്‍ 
ട്ടൂണ്‍ കഥാപാത്രമായിപ്പോയി. സംവിധായകന്റെ 
പ്രാപ്തിയില്ലായ്മയാണോ തിരക്കഥാകൃത്തിന്റെ 
പ്രതിഭാഗര്‍ഭത്തില്‍ മുട്ടയിട്ടുവിരിഞ്ഞ നായകന്‍ 
മുശടരുപിയായതാണോ അതോ മമ്മൂട്ടിക്ക്‌ ആ ക 
ഥാപാത്രത്തെ ഉള്‍ക്കൊള്ളാന്‍ കഴിയാത്തതുകൊ 
. ്ടാണോ അതോ ഇതെല്ലാം കൂടിച്ചേര്‍ന്നതുകൊ 
ണ്ടാണോ നായകന്‍ ഈ രൂപത്തിലായതെന്ന്‌ സം 
ശയിക്കുന്നവരുണ്ടാകാം. ഒരു ചിത്രത്തിന്റെ ജയാ 
പജയങ്ങള്‍ നിര്‍ണ്ണയിക്കുന്നത്‌ അതിന്റെ സംവി 
_ ധായകനാണ്‌. അദ്ദേഹത്തിന്റെ കഴിവോ കഴിവി 
 ല്ലായ്മയോ ആണ്‌ അതിനു കാരണം. അങ്ങനെ 
ne മമ്മുട്ടിയെ ഈ ദയനീയ പതന 





. ഭാസിയാണ്‌ അവന്റെ ആരാധനാപാത്രം. തുന്നാന്‍ 


നേരമില്ലാത്ത ടെയ്ലര്‍ ഗ്രാമത്തിന്റെ രാഷ്ട്രീയ ജീ 
വിതത്തിലെ പ്രധാന ഘടകമാണ്‌. കുടിയന്‍ മാ 


ത്രമല്ല അല്പം സ്ത്രീസേവയും ഈ ഗ്രാമനേതാ . 


വിനുണ്ട്‌. (ഒരു കുടിലിന്റെ പിന്നാമ്പുറത്തുറ്ുച്ച്‌ 
അഴിഞ്ഞുലഞ്ഞ തലമുടിക്കെട്ടും ഉടഞ്ഞുലഞ്ഞ 
ശരീരവുമായി നില്‍ക്കുന്ന മദാലസയായ ഒരു തരു 
ണിയുമായി മമ്മൂട്ടി സംസാരിച്ചു നില്‍ക്കുന്നത്‌ 
ഈകുട്ടി കാണുന്നുണ്ട്‌. ലൈംഗികചോദന അവ 
നില്‍ ഉണര്‍ത്തിയ ആ കാഴ്ചയ്ക്ക്‌ പിന്നീടൊരവ 
സരത്തില്‍ മൂര്‍ത്തഭാവം നല്‍കാന്‍ സംവിധായകന്‍ 
മറന്നുപോയില്ല. എസ്‌റ്റേറ്റ്‌ ജീവനക്കാരനായ തന്റെ 
അച്ഛന്‍ വീട്ടുവേലക്കാരിയെ ബലാല്‍ക്കാരമാ 





' കമ്മ്യൂണിസ്റ്റുകാരനായ ബാര്‍ബറായി അഭി 
ശയിക്കുന്നത്‌ ശ്രീനിവാസനാണ്‌. രൂപംകൊണ്ടും 
ഭാവംകൊണ്ടും ശ്രീനിവാസന്‍, ആ കഥാപാത്രവു 
മായി തന്മയീഭവിച്ചു, അതുപോലെതന്നെ നെടുമു 
ടി വേണുവിന്റെ എസ്‌റ്റേറ്റ്‌ ജീവനക്കാരനും. 

സംവിധായകന്‌ രാഷ്ട്രീയമായി എന്തൊക്കെ 
യോ പറയണമെന്നുണ്ട്‌. അത്‌ എങ്ങനെ പറയണ 
മെന്നും അങ്ങനെ പറയുന്നത്‌ ചലച്ചിത്രമെന്ന മാ . 
ദ്ധൃമത്തിലൂടെ എങ്ങനെ ആവിഷ്ക്കരിക്കണമെ . 
ന്നും നിശ്ചയമില്ലാതെപോയി. അതുകൊണ്ടുത 
ന്നെയാണ്‌ ഒന്നരമണിക്കൂര്‍ നീളമുള്ള ഈ ചിശ്രം- 
മൂന്നുമണിക്കൂര്‍ ദൈര്‍ഘ്യമുള്ളതായി അനുഭവ 
പ്പെടുന്നത്‌. 2 ¢ 





Se \ ങ്‌, Printed and PROS ല്ലി 9, ee Nair on behalf of Kala Kaurmudi Pubicaions (P) Ltd., at Kala Kaumud Press, Thiruvananthapuram . 


Weragig Editor: ത്തു; ം 


പ പ്ലാന്‌ 





1: 






